PART IV 
Private Advertisements and Miscellaneous 

Notifications 


Department of Museums and Zoos 


ദർഘാസ് പരസ്യം 


നമ്പർ എം . ഇസഡ്. ( ഇ ) - 2055 / 2009. 


2009 ഏപ്രിൽ 28. 


തിരു വ ന ന്തപുരം മ്യൂസിയം മൃഗശാലയിലെ ചുവടെ 
ചേർക്കുന്നമ്യൂസിയങ്ങൾ, ഗ്യാലറികൾ എന്നിവ സന്ദർശിക്കു 
ന്നവരുടെ പാദരക്ഷകൾ സൂക്ഷിക്കുന്ന ജോലി 1- 6- 2009 മുതൽ 
31 - 5 - 2010 വരെ ചെയ്യുവാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും 
സീലുവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


മ്യൂസിയങ്ങൾ, ഗ്യാലറികൾ 


1. ആർട്ട് ഗ്യാലറി 


2. എൻ. എച്ച്. മ്യൂസിയം 


3. ശ്രീചിത്രാ എൻക്ളേവ് 


4. കെ . സി.എസ്. പണിക്കർ ഗ്യാലറി 


നിബന്ധനകൾ 


1. സന്ദർശകർ ഏൽപ്പിക്കുന്ന പാദരക്ഷകളുടെ പൂർണ്ണ 
ഉത്തരവാദിത്വം കരാറുകാരന്റേതാണ്. 


2. മ്യൂസിയങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ 10 
മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആയിരി 
ക്കും . 


3. പാദ ര ക്ഷ കൾ സൂക്ഷിക്കു ന്ന തിനുള്ള റാക്കുകൾ 
കരാറുകാരൻ മ്യൂസിയം മൃഗശാലാ അധികൃതരുടെ 
മേൽനോട്ടത്തിൽ സ്ഥാപിക്കേണ്ടതാണ്. 


4. സന്ദർശകർക്കും ഡയറക്ടറേറ്റിനും യാതൊരുവിധ 
ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല . 


5. ചെരിപ്പുകൾ വെയ്ക്കുന്നിടംതൊട്ട്മ്യൂസിയത്തിലേക്ക് 
കടക്കുന്നതുവരെ ഇടമുറിയാതെ നല്ല വൃത്തിയുള്ള 
കാർപെറ്റ് വിരിക്കുകയും വേണം. 


6. ഒരു ജോടി ചെരിപ്പ് സൂക്ഷിക്കുന്നതിന് 50 പൈസ 
മാത്രമേ ഈടാക്കാവു . 


Play Equipments 


No. 


Ticket Rate 

in Rs. 


No . 


- 1 


3 . 00 


Merry - go-Round 
Baby Train - 


1 


3.00 


- സീൽ വച്ച ദർഘാ സു കൾ ഡ യ റ ക് ടർ , മ്യൂസിയം 
മൃഗശാലാ വകുപ്പ്, തിരുവനന്തപുരം-695 033 എന്ന വിലാസ 
ത്തിൽ ആയിരിക്കണം അയക്കേണ്ടത്. ടെൻഡർ ഫോമുകൾ 
25- 5- 2009 - ന് വൈകുന്നേരം 5 മണിവരെ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
തീയതി 29 -5 -2009 വൈകുന്നേരം 3 മണിവരെ ആണ്. അന്നേ 
ദിവസം 3. 30 - ന് ദർഘാ സു കൾ സമർപ്പിച്ച വ രു ടെ യോ 
അവർ ചുമതലപ്പെടുത്തുന്നവരുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറ ക്കു ന്നതാണ്. താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . 


Horse ride 


2 .00 


4 


Cat ride 


2. 00 


CONDITIONS 


1. The Contractor shall undertake repair and rectify the 

play equipments already installed by the Government 
in the amusement park at his own cost. 


2. The Contractor shall undertake rapair of any wear and 

tear damage caused to the equipments at his own 
expenses. 


ടെൻഡർ ഫോം ആവശ്യമുള്ളവർ മ്യൂസിയം മൃഗശാലാ 
വകുപ്പ് ഡയറക്ടറുടെ പേരിൽ അപേക്ഷ നൽകേണ്ടതും 
ഫോമിന്റെ വിലയായ 300 രൂപയും വാറ്റും, ഡ്യൂപ്ലിക്കേറ്റിന് 150 
രൂപയും വാറ്റും ഒടുക്കേണ്ടതുമാണ്. ടെൻണ്ടർ ഫോമുകൾ 

കൈമാറാവുന്നതല്ല. കൂടാതെ ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 % 
നിര ത ദ വ്യ മായി ഡ യ റ ക ടറുടെ പേരിൽ മാറാവുന്ന 
ഡി. ഡി. യും ടെൻഡർ ഫോമിനോടൊപ്പം സമർപ്പിക്കേണ്ടതാ 
ണ്. ഏറ്റവും കൂടുതൽ തുക ക്വാട്ട് ചെയ്യുന്നവർക്കായിരിക്കും 
ടെൻഡർ ഉറപ്പിച്ചുനൽകുക. ടെൻഡർ ഉറപ്പിച്ച് ലഭിക്കുന്നയാൾ 
തുക കോൺടാക്ട് കാലയളവിൽ മൂന്ന്തുല്യ ഗഡുക്കളായി 
ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. ടെൻഡറുകൾ യാതൊരു 
കാരണവും കൂടാതെ നിരസിക്കാനും മാറ്റിവയ്ക്കാനുമുള്ള 
അധികാരം ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. ഇതിനെക്കുറിച്ചുള്ള 
കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരംമ്യൂസിയം മൃഗശാലാ 
ഡ യ റ ക ട റേറ്റിൽ നിന്നും പ്രവൃത്തി സമ യ ങ്ങ ളിൽ 
അറിയാവുന്നതാണ്. അടങ്കൽ തുക 2 ലക്ഷം രൂപയാണ്. 


3. Water and electricity charges shall be remitted by the 

Contractor on or before the due date by installing 
separate metres . 


4 . The Contractor shall collect the fee at the rate 

mutually agreed upon by the Contractor and the 
Government. A board indicating the rates shall be 

displayed in front of the park . 
5 . The functional time of the park will be from 

9.00 a . m . to 7.00 p. m . on all working days. 
6 . Any damages or loss arising out due to the running of 

amusement park solely rest on the Contractor. 


( ഒപ്പ്) 
മ്യൂസിയം മൃഗശാല 

ഡയറക്ടർ, 
ഡയറക്ടറുടെ കാര്യാലയം, ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 
തിരുവനന്തപുരം. 


TENDER NOTICE 


The last date of receipt of tenders is 3 p . m . on 
25 -5 - 2009. The tenders should be submitted in sealed 
cover superscribed “ Tenders for Running the Amusement 
Park inside Museum and Zoo Campus” and addressed to 
the Director, Museums and Zoos, Museum Compound , 
Thiruvananthapuram -695 033. Late tenders will not be 
accepted . The tenders will be opened at 3 .30 p . m . on 
25 -5- 2009 in the office of the undersigned in the presence 
of such of the tenderers or their authorised representatives 
who may be presented at that time. 


No . MZ ( E ) - 1271 / 2009 . 


4th May 2009. 


Sealed competitive tenders are invited by the 
undersigned from the competent and reputed individuals/ 
firms having previous experiences for running the 
following equipments of children park inside Museums and 
Zoo campus for the period from 1st June 2009 to 31st 
May 2011 on contract basis on the conditions mentioned 
below : 


Intending tenderers may , on application to the 
Director of Museums and Zoos, obtain the requisite tender 
forms on which tenders should be submitted . Application 
for the tender form should be accompanied by a cash 
remittance of Rs. 400 + VAT. which is the price fixed 


3. ഉപ ക ര ണ ങ്ങ ൾക്ക് അ പ്പോ ഴ പ്പോ ഴു ണ്ടാ കുന്ന 

അറ്റകുറ്റപ്പണികൾ കോൺട്രാക്ടറുടെ ചെലവിൽ 
ചെയ്യേണ്ടതാണ്. 


4. ടിക്കറ്റ് നിരക്ക് കാലാകാലങ്ങളിൽ വകുപ്പ് നിശ്ചയി 
ക്കുന്നതും പരസ്യപ്പെടുത്തുന്നതുമായിരിക്കും. 


5. പാർക്കിന്റെ പ്രവർത്തന സമയം രാവിലെ 9 മണി 
മുതൽ വൈകുന്നേരം 7 മണി വരെയായിരിക്കും. 


for a form and which is not refundable under any 
circumstances. The tender forms are not transferable. Sale 
of tender forms will be issued from 18 - 5 -2009 to 23 -5 
2009 till 3.30 p . m . Cheques, Postage stamps etc . will not 
be accepted towards the cost of forms, not will the forms 
be sent on VPP. Duplicate tender forms if required will be 
issued at Rs. 200 + VAT per copy . A Solvency Certificate 
@ 20 % of the total amount quoted and an Earnest Money 
Deposit of 1 % of the total quoted amount by Demand 
Draft drawn in favour of the Director, Museums and Zoos , 
Thiruvananthapuram should be accompanied with the 
tenders . Details of experience should also be produced 
along with tenders. Earnest amount to be quoted should be 
above Rs. 4 . 50 lakhs (Rupees four lakhs fifty thousand 
only ). 


6. അമ്യൂസ്മെന്റ് പാർക്കിലെ കഷ്ട ന ഷ ങ്ങൾക്ക് 

കോൺട്രാക്ടർ ബാദ്ധ്യസ്ഥനായിരിക്കും. 


Tenders which lack the require documents, sufficient 
EMD etc. will be summarily rejected even if the rates 
quoted are lowest . The undersigned reserves the right to 
reject or postpone the tenders without assigning any 
reasons. The detailed tender conditions can be had from 
the office of the undersigned during office hours . 


ദർഘാസുകൾ മ്യൂസിയം ആന്റ് മൃഗശാലാ വകുപ്പ്, 
തിരുവനന്തപുരം- 695 033 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. 
ടെൻഡർ ഫോമു കൾ 18 - 5 - 2 009 മുതൽ 23 - 5 - 2009 - ന് 
വൈകുന്നേരം 3.30 മണി വരെ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന 
താണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 
25 - 5 - 2009 - ന് ഉച്ചയ്ക്കുശേഷം 3 മണിവരെയാണ്. അന്നേ 
ദിവസം 3.30- ന് ദർഘാസുകൾ സമർപ്പിച്ചവരുടെയോ അവർ 
ചുമതലപ്പെടുത്തിയവരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്ന 
താണ്. 


തിരുവനന്തപുരംമ്യൂസിയം മൃഗശാലയും വകുപ്പിലെ 
കുട്ടികളുടെ പാർക്കിനോട് ചേർന്നുള്ള മിനി അമ്യൂസ്മെന്റ് 
പാർക്ക് 1- 6 - 2009 മുതൽ 31 - 5 - 2011 വരെ താഴെ പറയുന്ന 
നിബന്ധനകൾക്ക് വിധേയമായി മേലാദായത്തിന് പ്രവർത്തി 
പ്പിക്കുന്നതിന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട പരിചയസമ്പന്ന 
രായ കരാറുകാരുടെ സീലു വച്ച ദർഘാസുകൾ ക്ഷണിച്ചു 

കൊ ള്ളു ന്നു . അ മ്യൂ സ് മെന്റ് പാർക്കിൽ നില വിലുള്ള 
ഉപകരണങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു. 


ക്രമ കളി ഉപകരണങ്ങളുടെ 

ടിക്കറ്റിന്റെ 

എണ്ണം നിലവിലുള്ള നിരക്ക് 
നമ്പർ 

പേര് 


- ടെൻഡർ ഫോം ആവശ്യമുള്ളവർ ഡയറക്ടർ, മ്യൂസിയം 
- മൃഗശാലയും വകുപ്പിന്റെ പേരിൽ അപേക്ഷ നൽകേണ്ടതും 

ഫോമിന്റെ വിലയായ 400 രൂപയും വാറ്റും ഡ്യൂപ്ലിക്കേറ്റിന് 
200 രൂപയും വാറ്റും ഒടുക്കേണ്ടതുമാണ്. ക്വാട്ട് ചെയ്യുന്ന 
തുകയുടെ 2 0 % വരുന്ന തുക യ് ക്ക് സമാ ന മാ യ 

സോൾവൻസി സർട്ടിഫിക്കറ്റ് ടെൻഡറിനോടൊപ്പം വയ്ക്കേണ്ട 
താണ്. ടെൻഡർ ഫോമുകൾ കൈമാറാവുന്നതല്ല. കൂടാതെ 
ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 % നിരതദ്രവ്യമായി ഡയറക്ടർ, 
മ സിയം 

ആന്റ് 
സൂ എന്ന പേരിൽ മാറാവുന്ന ഡി . ഡി. യും ടെൻഡർ 
ഫോമി നോ ടൊപ്പം സമർപ്പിക്കേണ്ട താ ണ് . ദർഘാസിനെ 
സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾമ്യൂസിയം മൃഗശാലയും 
വകുപ്പിന്റെ ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ 
ഓഫീസ് സമയത്ത് അറി യാ വു ന്ന താ ണ് . ടെൻ ഡ റിനെ 
സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം 
മ്യൂസിയം ആന്റ്മൃഗശാലാ ഡയറക്ടറിൽ നിക്ഷിപ്തമായി 
രിക്കും. അടങ്കൽ തുക 4.50 ലക്ഷം രൂപയാണ്. 


- രൂപ 


3. 00 


3. 00 


മെറിഗോ റൗണ്ട് 
ബേബി ട്രെയിൻ 
ഹോഴ്സ് റൈഡ് 
- ക്യാറ്റ് റൈഡ് 


2.00 


2 . 00 


നിബന്ധനകൾ 


1. മേൽ വിവരിച്ച ഉപക ര ണ ങ്ങ ളിൽ ഏതെങ്കിലും 

കേടാ യിട്ടുണ്ടെങ്കിൽ ആയത് കോൺടാക്റ്ററുടെ 
ചെലവിൽ പ്രവർത്തനക്ഷമമാക്കേണ്ടതാണ്. 


2. അമ്യൂസ്മെന്റ് പാർക്കിനുവേണ്ടി ഉപയോഗിക്കുന്ന 

വൈദ്യു തിയുടെ ചാർജ്ജ് കോൺട്രാക്റ്റർ 
അടയ്ക്കേണ്ടതാണ്. 


Directorate of 
Museums and Zoos, 
Thiruvananthapuram . 


( Sd.) 

Director 
(Full Additional Charge ). 
(For and on behalf of the 

Governor of Kerala ) 


